Kerala Gazette No. 19 dated 11th May 2010 . 
PART I 


Section iv 


GOVER 


ep 


സ് 


DA SWIMENTO 


न्यप 


കേരള സർക്കാർ 
തദ്ദേശ സ്വയംഭരണ ( ആർ. ഡി .) വകുപ്പ് 


വിജ്ഞാപനം 


സ . ഉ .( അ ) നമ്പർ 76 / 2010 / ത . സ്വ . ഭ . വ . 


തിരുവനന്തപുരം, 2010 ഏപ്രിൽ 17 . 


എസ്. ആർ. ഒ . നമ്പർ 455 / 2010 . __ 1994 - ലെ കേരള പഞ്ചായത്ത് രാജ് ആക്റ്റ് 
( 1994 - ലെ 13 ) 270 - 271 -ാം വകുപ്പുകളോട് 254 -ാം വകുപ്പ് കൂട്ടിവായിച്ച പ്രകാരം 
നൽക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗി ച്ച , കേരള സർക്കാർ 1997 
ആഗസ്റ്റ് 8 -ാം തീയതിയിലെ സ . ഉ . ( അ ) നമ്പർ 195/ 97/ ത .ഭ . വ . വിജ്ഞാപന പ്രകാരം 
പുറപ്പെടുവിച്ചതും 1997 ആഗസ്റ്റ് 23 -ാം തീയതിയിലെ 1169 -ാം നമ്പർ കേരള 
അസാ ധാ രണ ഗസറ്റിൽ എസ്. ആർ. ഒ . നമ്പർ 660/ 97 ആയി പസി ദ്ധ പ്പെടു 
ത്തിയതുമായ 1997 - ലെ കേരള പഞ്ചായത്ത് രാജ് ( സ്വകാര്യ ആശുപ്രതികളുടെയും 
സ്വകാര്യ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ) ചട്ടങ്ങൾ വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിന് താഴെപ്പറയുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കുന്നു, അതായത്: 

ചട്ടങ്ങൾ 
- 1. ചുരുക്ക പ്പേരും ( പാരം ഭ വും , _ ( 1) ഈ ചട്ട ങ്ങൾക്ക് 2010 - ലെ കേരള 
പഞ്ചായത്ത് രാജ് ( സ്വകാര്യ ആശുപത്രികളുടെയും സ്വകാര്യ പാരാമെഡിക്കൽ 
സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ) ഭേദഗതി ചട്ടങ്ങൾ എന്ന് പേർ പറയാം. 

- (2 ) ഇവ ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
- 2. ചട്ടങ്ങൾക്കുളള ഭേദഗതി. _ 1997 - ലെ കേരള പഞ്ചായത്ത് രാജ് ( സ്വകാര്യ 
ആശു പ്രതിക ളു ടെയും സ്വകാര്യ പാരാമെഡിക്കൽ സ്ഥാപ ന ങ്ങളുടെയും 
രജിസ്ട്രേഷൻ) ചട്ട ങ്ങ ളിൽ, 4 -ാം ചട്ടത്തിനു ശേഷം താഴെ പറയുന്ന ചട്ടം 
ചേർക്കേണ്ടതാണ്, അതായത്: _ 


-- “4 എ . ഗ്രാമ പഞ്ചായത്തിൽ ജനന മരണ രജിസ്ട്രേഷൻ ഓൺലൈനായി 
നിർവ്വഹിക്കുന്നതിന് സഹായകമായ കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് 
സ്വകാര്യ ആശു പത്രികൾക്കു ളള ബാദ്ധ്യ ത് . " ഇ ഗവേണൻസ് - ന്റെ ഭാഗമായി 


പഞ്ചായത്താഫീസിൽ കമ്പ്യൂട്ടർ സ്ഥാപിച്ചിട്ടുള്ള ഗ്രാമ പഞ്ചായത്തുകളിൽ 1969 - ലെ 
ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് ( 1969 - ലെ 18 -ാം കേന്ദ്ര ആക്ട്) പ്രകാരമുളള 
ജനന മരണ രജി സ് ട്രേ ഷൻ ഓൺലെനായി നിർവ്വഹിക്കു ന്ന തിന്, സർക്കാർ 
കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി, ആവശ്യമായ 
കമ്പ്യൂട്ടർ സംവിധാനം, ഗ്രാമ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുളള സ്വകാര്യ 
ആശുപ്രതിയിൽ ഏർപ്പെടുത്തുന്നതിനും മേല്പറഞ്ഞ ആക്ടിലെ 8(1) ( ബി ) വകുപ്പു 
പകാരം സമർപ്പിക്കേണ്ട വിവരങ്ങൾ ഓൺലൈനായി ഗ്രാമ പഞ്ചാ യ ത്തിന് 
നൽകുന്നതിനും ഗ്രാമ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രി 
കൾക്ക് ബാദ്ധ്യതയുണ്ടായിരിക്കുന്നതാണ് . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


എസ്. എം . വിജയാനന്ദ്, 
പ്രിൻസിപ്പൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം 
വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്). 

1969 - ലെ ജനന മരണ രജിസ്ട്രേഷൻ ആക്റ്റ് 8 (1) ( ബി ) വകുപ്പു പ്രകാരമുളള 
ജനന മരണ രജിസ്ട്രേഷൻ, കമ്പ്യൂട്ടർ സ്ഥാപിച്ചിട്ടുള്ള പഞ്ചായത്തുകളിൽ സ്വകാര്യ 
ആശുപതികളിൽ നിന്നും ഓൺലൈനായി നിർവ്വഹിക്കുന്നതിനാവശ്യമായ കമ്പ്യൂട്ടർ 
സംവിധാനം സ്വകാര്യ ആശു പ്രതികളിൽ ഏർപ്പെടു ത്തു ന്ന തി നു ളള വ്യവസ്ഥ 
ഉൾപ്പെടുത്തുന്നതിന് 1997 - ലെ കേരള പഞ്ചായത്ത് രാജ് ( സ്വകാര്യ ആശുപത്രി 
കളുടെയും പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ) ചട്ട ങ്ങ ൾ 
ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു . 


മേൽപ്പറഞ്ഞ ആവശ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം. 


